Reg .No. KL/ TV(N )/ 12 


Government of Kerala 

1985 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


4th February 1985 


Vol. XXX ] . Trivandrum , Monday, 


[No. 110 


15th Magha 1906 


GOVERNMENT OF KERALA 
Revenue (Legislation ) Department 

NOTIFICATION 
G. O. Ms. No. 129 / 85 /RD . Dated , Trivandrum , Ist February, 1985 . 

S. R. O. No, 19785.- In exercise of the powers conferred by 
section 21 of the Kerala Service Inam Lands (Vesting and Enfranchise 
ment) Act, 1981 (17 of 1981), the Government of Kerala hereby make 
the following rules further to amend the Kerala Service Inam Lands 
(Vesting and Enfranchisement) Rules, 1981, namely: - . 

RULES 
1. Short title and commencement.- (1) These rules may be called 
the Kerala Service Inam Lands (Vesting and Enfranchisement) 
Amendment Rules , 1985 . 

(2) They shall come into force at once. 

2. Amendment of the rules.- In the Kerala Service Inam Lands 
(Vesting and enfranchisement) Rules, 1981, 

( 1) in rule 3, for the words " two years and three months" , the 
words " five years and three months" shall be substituted ; 

(2 ) in rule 4 , for the words “ two years and three months" , the 
words " five years and three months" shall be substituted . 

By order of the Governor, 

SARALA GOPALAN , 

Secretary to Government, 
33 / 396 /MC. 


Explanatory Note 


( This does not form part of the notification but is intended to 
indicate its general purport). 

Under Rules 3 and 4 of the Kerala Services Inam Lands ( Vesting 
and Enfranchisement) Rules, 1981 the time allowed for filing application 
by the land holder for assignment of his right, titile and interest of the 
land and by the land owner for the amount due to him under sub - section 
(1 ) of section 4 of the Act before the Settlement Officer, was two years 
and three months from the date of commencement of the rules . The 
rules came into force on 20-10-1981. The period of two years and three 
months expired on 19-1-1984. Applications are being filed after 
19-1-1984 . Therefore , the time limit for filing applications by the parties 
has to be extended by suitably amending the rules. The notification is 
intended to achieve the above object, 


even 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1985 . 


ry. No. Ku/ fotalid 


Government of Kerala 

1985 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


. 


Vol. XXX ] Trivandrum , Monday, 


4th February 1985 

[ No. 109 
15th Magha 1906 (Saka ) 


1961 - ലെ കേരള സ്ഥലമെടുപ്പു ആക്ട് (1962 - ലെ 
21 -ാം ആകഴ s ) 9 (5) -ാം വകുപ്പു പ്രകാരമുളള 

നോട്ടീസ 
നമ്പർ ബി . 229/84. 

1985 ജനുവരി 29 , 
താഴെ കൊടുത്തിരിക്കുന്നലിസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതും, 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ട് ( 1962 - ലെ 21 -ാം ആക്ററ്) പ്രകാരം ഒരു പൊതുക്കാ 
ര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺമെൻറ് 
ഉദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . പ്രസ്തുത 
ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ അധികൃത ഏജൻ 
മൂലമോ താഴെ പറയുന്ന തീയതിയിലും സമാത്തും സ്ഥല ത്തും ഹാജരാകു 
കയും 

ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ 
സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അ ്വകാശബന്ധങ്ങൾ സം ബന്ധി 
ച്ചിടത്തോളം നഷ്ട പ്രതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും വിവര 
ങ്ങളും ആകടം 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുള്ള അളവ് സംബന്ധിച്ച് 
വല്ല 

ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട 
പ്രസ്താവന ചെയ്യുകയും അവരോഅവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട 
ഒരു സ്റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട 
ആവശ്യപ്പെടുന്നു . 

33/ 395/ 85 / V , 


2 


കുറിപ്പ് : അവകാശബന്ധമുളളവർ നഷ്ടപ്രതിഫലത്തിന് തേർച്ച് 

ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
അങ്ങനെ തേർച്ചചെയ്യാൻ വീഴ്ചവരുത്തുകയോചെയ്യുന്ന പക്ഷം 
അവരുടെഅപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയക്കുന്ന 
സംഗതിയിൽ കോടതി വിധിച്ചു കൊടുക്കേണ്ട തുക യാതൊരു 
സംഗതിയിലും ആക്ട് 11-ാം വകുപ്പു ( പകാരം കളക്ടർ 
വിധിച്ചു കൊടുക്കുന്നതുകയിൽ കവിയാൻ പാടില്ലാത്തതാ 

കുന്നു . 
ഹാജരാക്കേണ്ട തീയതിയും സമയവും സ്ഥലവും - 16-2-1985 -ാം തീയതി 
രാവിലെ 11 മണിക്ക് ചേർത്തല കതക്ക് വില്ലേജ് ആഫീസിൽ ആലപ്പുഴ 
റയിൽവേ തഹശീൽദാർ മുമ്പാകെ 


5 


ഭൂമിയുടെ വിവരണം 
ജില്ല- ആലപ്പുഴ, 

താലൂക്ക് ചേർത്തല , 
വില്ലേജ് ചേർത്തല തെക്ക്, 
( കമ നമ്പർ 

സർവ്വ നമ്പർ 

വിവരണം വിസ്തീർണ്ണം 

( ഹെക്ടറിൽ) 
257/ 16-4. നിലം 

00 1100 
257/ 15-2 

00 0375 
257| 8B - 4 പുരയിടം 

00 0500 
257 / 17B നീലം 

00 0364 
257 /17A 

00 0283 
258 /11-4 

00 1382 
പുരയിട മ 

00 0018 
1 258/ 1-3 നിലം 

00 1200 

നാളത് 
8 258/2A5 പുരയിടം 

00 0040 
g 2582B 

00 0202 
10 258/2AB 

00 0215 
11 25817-2 നിലം 

00 0375 
12 259/ 10-4 പുരയിടം 

00 0205 
13 2688-5 

00 0004 


35 


( Sd .) 
Special Tahsildar ( L. A.), 

Railways. 


Alleppey . 


n 


PRINTED AND PUBLISHMD BY THE 6. G. P. AT THE GOVERNMENT PRESS , 

TWYANTAYM , 1989, 


- 1 , 2 th 


